Rog. No. KG TV ( V)/ 12 


Government of Kerala 

1985 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


29th April 1985 


Vol. XXX ] Trivandrum , Monday , 


[No. 374 


9th Vaisakha 1907 


GOVERNMENT OF KERALA 


General Administration (Political A ) Department 

NOTIFICATION 


No. 36887 /Pol. A2/ 85 /GAD . Dated , Trivandrum , 29th April, 1985. 

Shri K. P. Ramachandran Nair, Minister for Health has written to 
say that he is resuming his duties and that the temporary arrangements 
for looking after the subjects held by him by the Chief Minister may be 
tovoked . Accordingly the temporary arrangement 

ordered in the 
notification of even number dated 22-3-1985 stands cancelled with effect 
from 29-4-1985 . 


M. DANDAPANI, 
Commissioner and Secretary. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1985 , 


33 / 1751/MC. 


Reg . No. KL / TV ( N )/12 


Government of Kerala 

1985 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


29th April 1985 


Vol. XXX ] Trivandrum , Monday, 


[No. 375 


9th Vaisakha 1907 


GOVERNMENT OF KERALA 


Home (SS. A ) Department 


ORDER 


No. 13935 SSA1185 Home. 


Dated , Trivandrum , 29th April , 1985 . 


S. R. O. No. 594 /85.— Whereas the Government of Kerala, in 
exercise of the powers conferred by section 3 of the Essential 
Services Maintenance Act, 1981 ( Central Act 40 of 1981), read with 
the Government of India Notification No. 1/11025 26-81- IS.US.DII 
dated the 14th September, 1982, Ministry of Home Affairs, published 
as S. O. 664 ( E ) in the Gazette of India Extraordinary No. 407 , 
Part II, Section 3 (ii) dated the 14th September , 1982, issued the 
Order No. 28719[SSA184 Home dated the 2nd November , 1984 , 
published as S. R. O. No. 1339184 in the Kerala Gazette Extraordinary 
No. 939 dated the 2nd November , 1984 , prohibiting strikes in any 
service in any establishment or undertaking in the State of Kerala , 
dealing with the production , supply or distribution of power ; 


And whereas under sub- section ( 3 ) of section 3 of the said Act, 
the said Order is due to expire on the 1st day of May, 1985 ; 


And whereas the Government of Kerala are satisfied that , in 
the public interest , it is necessary to extend the said Order for a 
further period upto the 22nd September , 1985 ; 
33 |1752 MC . 


2 


Now , therefore, in exercise of the powers conferred by sub 
section ( 3 ) of section 3 of the said Act , read with the Government 
of India Notification referred to in the first paragraph above , the 
Government of Kerala hereby extend the said Order for the period 
from the 1st day of May, 1985 to the 22nd day of September, 1985 . 

By order of the Governor , 

N. KALEESWARAN , 
Commissioner and Secretary to Government. 


Explanatory Note 


(This note does not form part of this order, but is intended to 
indicate its general purport) . 

The validity of the order issued as per Order No. 28719 SSA184 
Home dated 2nd November , 1984 published as S. R. O. No. 133984 
in the Gazette Extraordinary No. 939 dated 2nd November, 1984 is 
due to expire on 1st May , 1985. Government consider that in the 
public interest, it is necessary to prohibit strike in any service in 
any establishment or undertaking in the State of Kerala dealing with 
the production , supply or distribution of power with a view to ensure 
smooth functioning of the Kerala State Electricity Board . Hence this 
Order : 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1985 . 


Reg . No. KL/ TV (N / 12 


Government of Kerala 

1985 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


29th April 1985 
Vol. XXX ] Trivandrum , Monday , 

[ No. 375 
9th Vaisakha 1907 ( Saka ) 


കേരള സർക്കാർ 


വ്യവസായ ( 2 ) വകുപ്പ് 

( പഖ്യാപനം 


നമ്പർ 2332 ജെ 2/ 85 / വ്യവ . 

തിരുവനന്തപുരം, 1985 ഏപ്രിൽ 21 
എസ്. ആർ, ഒ. നമ്പർ 595/85. ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി 
1985 ജനുവരി 19 -ാം തീയതിയിലെ എസ്. ഒ . 33 ( ഇ ) എന്ന നമ്പർ വിജ്ഞാപ 
പകാരം കേരള സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ആവശ്യത്തെ നായ . ഭൂമി 
വിലയ്ക്കെടുക്കുന്നത്. സംബന്ധിച്ച 1894- ലെ സ്ഥലമെടുപ്പ്ആകട് 
(1894- ലെ 1 -ാം കേന്ദ്ര ആക° s °), അനുസരിച്ചുള്ള കേന്ദ സർക്കാരിൻ 
ചുമതലകൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നത് നാലും; 
1894- ലെ സ്ഥലമെടുപ്പ 

(1894- ലെ 1 -ാം കേന്ദ്ര ആക°s 
4 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരമുളള 1985 ജനുവരി 28 -ാം തീയതി 
യിലെ 2332| z2| 85 | എ . ഡി . എന്ന നമ്പർ വിജഞാപനം എസ്. ആർ. 
നമ്പർ 101/85 ആയി1985 ജനുവരി 28 -ാം തീയതിയിലെ കേരള അസാധാരണ 
ഗസററ് നമ്പർ 87- ലും 1985 ജനുവരി 31 -ാം തീയതിയിലെ ഇൻഡ്യൻ എക്സ് 
(പസ്സ്, മലയാള മനോരമ എന്നീ ദിനപ്പത്രങ്ങളിലും പ്രസിദ്ധപ്പെടുത്തി 
യിരിക്കുന്നതിനാലും; 

33/1769 | L 


ആക്ട 


. പ്രസ്തുത ആക°s ° 17 -ാം വകുപ്പ് ( 4 ) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 ( എ ) എന്ന 
വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധക 
മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

ഈ ഭൂമീ ഒരു പൊതു ആവശ്യത്തിനുവേണ്ടി വിലയ്ക്കെടുക്കേണ്ടതാണെന്ന് 
കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം, കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 2.7929 ഹെക്ടർ വിസ്തീർണ്ണമോ 
അതിൽ അല്പം കൂടുതലോ, കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവ 
ശ്യത്തിന് അതായത് കൊച്ചിൻ എക്സ്പോർട്ട് ( പാസസിംഗ് സോണിന്റെ 
നിർമ്മാണത്തിന ആവശ്യമാണന്ന ഇതിനാൽ 

( പഖ്യാപിക്കുകയും 
പസ്തുത ആകടല 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെ 
ടുക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങാൻ 

കാക്കനാട്ടുളള എറണാകുളം 
റേററിലെ ( സ്ഥലമെടുപ്പ്) ഡെപ്യൂട്ടി കളക്ടറോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക°° 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിൽ 
പറയുന്ന നോട്ടീസ് ( പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ കളക്ടർക്കും സസ്ഥലം 

കൈവശപ്പെടുത്താവുന്നതാണെന്ന 
പസ്തുത ആക്ട് 17-ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പ് പ്രകാരം* സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

( പസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ കാക്കനാട്ടുളള എറണാകുളം കളക്ട 
റേററിലെ ഡെപ്യൂട്ടി കളക്ട്( സ്ഥലമെടുപ്പ്) രുടെ ആഫീസിൽ സൂക്ഷിച്ചി 
ട്ടുളളതും ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് പരിശോധി 
ക്കാവുന്നതുമാകുന്നു . 

പട്ടിക 


കളക്ട 


ജില്ല എറണാകുളം. 
താലൂക്ക്- കണയന്നുർ 

വില്ലേജ് തൃക്കാക്കരെ.. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേയും വിവരണം വിസ്തീർണ്ണം 

റി മാർക്സ 
സബ്ഡിവിഷൻ 
നമ്പരും 
197 6-4, പുരയിടം 

2,7929 


വാ . 


ആർ. 


ആകെ 


2.7929 


വ ശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുമ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 
ഇൻഡ്യൻ രാഷ്ടപതി 19-1-1985- ലെ എസ്. ഒ. 33 ( ഇ ) എന്ന 

റമ്പർ 
വിജഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
ലക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള അധികാരം കേരളസർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 


3 


പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് കൊച്ചിൻ എക്സ് 
പോർട്ട് | പാസസിംഗ് സോണിൻറ നിർമ്മാണത്തിന് ആവശ്യമാണെന്ന് 
സംസ്ഥാന സർക്കാരിന് തോന്നുന്നതുമാകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ പ്രഖ്യാപനം. 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം , 

മാത സി . കുന്നുങ്കൽ, 
വ്യവസായവകുപ്പ് കമ്മീഷണർക്കും സെക്രട്ടറിക്കും വേണ്ടി, 


PRINTED AND PUBLISHED BY THF S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1985 . 


Reg. No. KL/ TV (N ) /12 


Government of Kerala 

1985 


് 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXX ] Trivandrum , Monday , 


29th April 1985 

[ No, 376 
9th Vaisakha 1907 (Saka) 


കേരളാ ഗവൺമെൻറ 


ജലവും വൈദ്യുതിയും ( ഇറിഗേഷൻ) വകുപ്പ് 


തിരുത്തൽ പരസ്യ 


1 


നമ്പർ. 13130/ ഐ . ആർ1 / 85 / ഡബ്ലിയു . ആൻറ് പി . 

തിരുവനന്തപുരം, 1985 ഏപ്രിൽ 27 . 
കേരള സർക്കാർ 1985 മാർച്ച് മാസം 14 -ാം തീയതി 8077 / ഐ . ആർ1 / 851 
ഡബ്ലിയു . ആൻറ് പി . നമ്പരായി 14-3-1985 - ലെ അസാധാരണ ഗസററ് നമ്പർ 
203- ൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രഖ്യാപനത്തിൽ കൊടുത്തിട്ടുളള പട്ടികയിൽ 
താഴെ പറയുന്ന തിരുത്തൽ വരുത്തിയിരിക്കുന്നു . 
( ക്രമനമ്പർ- I ൽ സർവ്വേ നമ്പർ 3/2 - A3/B1 എന്ന് കൊടുത്തിരിക്കുന്നത് 
സർവ്വ നമ്പർ 3/2 AB1 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 

പി . ജഡയുഡൈമണി, 
ഗവൺമെൻറം ജോയിൻറ് സെക്രട്ടറി , 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1985 , 


.I 


33/1768 / L . 


